Kerala Gazette No . 47 dated 26th November 2019 . 
PART III 

COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : അനുപംമിശ്ര, ഐ . എ .എസ്.) 

(1) 


നമ്പർ എഫ് -149912 /2019 . 


2019 ഒക്ടോബർ 4. 


വിഷയം: -- ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11- 2-2019 - ലെ എൽ. ആർ. എ . 3-54674 / 18 -ാം നമ്പർ പരിപ്രതം. 
(3) കൊല്ലം താലൂക്കിൽ മയ്യനാട് വില്ലേജിൽ കൊട്ടിയം കിഴക്കേമുള്ളുവിള വീട്ടിൽ ശ്രീ . പൂതക്കുളം, ചാലിൽ 

ലക്ഷം വീട്ടിൽ ശ്രീ . സെജു സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 30- 7-2019- ലെ ഡി3 -20453/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാ പ ന ത്തിൽ 3 -ാം 
സൂചനയിൽ പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് 
വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷയിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർ / 6- 3 - 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ് റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന് 


താലൂക്ക് 


കൊല്ലം 


മയ്യനാട്- 27 


327 - 11 


3 25,000 


Government 

Property 


ശ്രീ . സന്തോഷ്, ബി. 
കിഴക്കേ മുള്ളുവിള വീട്, 
കൊട്ടിയം പി. ഒ. 
- കൊല്ലം 


Residential 
plot with 

Private 
road access 


( 2 ) 


നമ്പർ എഫ് - 156552 / 2019. 


2019 ഒക്ടോബർ 4. 


വിഷയം: ഭൂമിയുടെ ന്യായവില -അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2) ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11- 2-2019 - ലെ എൽ. ആർ. എ . 3-54674/ 18 -ാം നമ്പർ പരിപ്രതം. 
(3) കരുനാഗപ്പള്ളി താലൂക്കിൽ അയണിവേലിക്കുളങ്ങര വില്ലേജിൽ കോഴിക്കോട് മേക്ക്, ചെന്നിരവിള തെക്കതിൽ, 

അബ്ദുൽ നിസ്സാർ സമർപ്പിച്ച അപേക്ഷ . 
കരുനാഗപ്പള്ളി എൽ. ആർ. തഹശീൽദാരുടെ 20 - 9- 2019 , 22 - 9- 2019 എന്നീ തീയതികളിലെ ഡി3 -4891/ 19 -ാം 
നമ്പർ റിപ്പോർട്ട്. 


Gaz . No. 47 /2019 /DTP /CLR ( Fair Value - Supplement). 


233 


ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാ പ ന ത്തിൽ 3 -ാം 
സൂചനയിൽ പേരു ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് 
വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷയിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . - 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവ്വ / - 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ വിലയും 

( ആർ ഒന്നിന്) 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


താലൂക്ക് 


298 - 19 


Government 

Property 


ശ്രീ. അബ്ദുൽ നിസ്സാർ കരുനാഗപ്പള്ളി അയണിവേലി 
ചെന്നിരവിള തെക്കതിൽ 

ക്കുളങ്ങര- 9 
കോഴിക്കോട് മേക്ക് 
അയണിവേലിക്കുളങ്ങര 
കരുനാഗപ്പള്ളി 


Residential 3 28 ,000 

plot with 
Corp /mun /panchayat 

road access 


നമ്പർഎഫ് - 158624 /2019. 


2019 ഒക്ടോബർ 17. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3 ( 7), ചട്ടം( 4). 

(2) കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ് വില്ലേ ജിൽ, തിരു മു ല്ല വാ രം , പുന്ന ത്ത ല , വയ ലിൽ വീട്ടിൽ 

- ശ്രീമതി വത്സലകുമാരി സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 5- 9-2019- ലെ ഡി3 -23379/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI. 
No . 


BI. 
No . 


Survey Sub Division 

No . No . 


Fair Value 
per Are 


Local Body 


Taluk 


Village 


Classification 


- 1 


275 


- കൊല്ലം വെസ്റ്റ് 


കൊല്ലം 


കൊല്ലം വെസ്റ്റ് 


2, 72 ,250 


Residential 

plot with 
Corp /mun /Pan 
road access 


സബ് കളക്ടറുടെ കാര്യാലയം 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


234 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

- ( ഹാജർ : ബി. രാധാകൃഷ്ണ ൻ) 

(1) 


നമ്പർ എഫ് - 2611 / 2019 . 

2019 ആഗസ്റ്റ് 5. 
വിഷയം: - ഭൂമിയുടെ ന്യായവില -പുനലൂർ സബ് ഡിവിഷൻ- കൊട്ടാരക്കര താലൂക്ക്, വാളകം വില്ലേജ് അപാകത പരിഹരിച്ച് 

പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


( 2) ബഹു ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2 - 2019 - തീയതിയിലെ എൽ. എ . 3- 54647 -ാം നമ്പർ പരിപത്രം. 
(3) വാളകം വില്ലേജിൽ വയയ്ക്കൽമുറിയിൽ ടോണി ഭവനിൽ ശ്രീ. സണ്ണി സാമുവൽ സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 7 - 5 - 2019 , 17 - 7 - 2019 തീയതികളിലെ എഫ്1 - 4624 / 19 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാ പ ന ത്തിൽ 3 -ാം 
സൂചനയിൽ പേരുചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

| പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


- സർവ്വ/ 6- 3- 2010- ലെ 

പുനർ 

പുനർ 
റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ വിലയും 

- ( ആർ ഒന്നിന്) 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


താലൂക്ക് 


കൊട്ടാരക്കര 


വാളകം- 26 


347 - 10 - 2 


Wet Land 


5 ,00 ,000 


ശ്രീ . സണ്ണി സാമുവൽ, 
ടോണി ഭവൻ വയയ്ക്കൽ, 

വാളകം 


നമ്പർ എഫ്- 3484/ 2017/എൽഡിസ്. 


2019 ആഗസ്റ്റ് 9. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ- കൊട്ടാരക്കര താലൂക്ക്, കൊട്ടാരക്കര വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11- 2-2019- തീയതിയിലെ എൽ. എ . 3- 54647 -ാം നമ്പർ പരിപ്രതം. 
(3) കരീപ്ര വില്ലേജിൽ കുഴിമതിക്കാട് മുറിയിൽ ശിവാലയത്തിൽ ശ്രീ . രവീന്ദ്രൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 


( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 18 - 6- 2019 , 29 - 7- 2019 തീയതികളിലെ എഫ്1- 7408 / 19 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാ പ ന ത്തിൽ 3 -ാം 
സൂചനയിൽ പേരുചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് 
വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


235 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 -2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർവ്വ / - 6 - 3 - 2010 - ലെ 

പുനർ 
വില്ലേജ്/ റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ - വിലയും 

- ( ആർ ഒന്നിന്) 
കൊട്ടാരക്കര 368/ 2 

Wet Land - Garden Land 3 25,000 
ബ്ലോക്ക്-23 

7, 260 

with Road 
Access 


കൊട്ടാരക്കര 


ശ്രീ . രവീന്ദ്രൻപിള്ള, 
ശിവാലയം, 
കൊട്ടാരക്കര 


നമ്പർ എഫ്-4319/ 2017 / എൽഡിസ്. 


2019 സെപ്റ്റംബർ 6. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില -പുനലൂർ സബ് ഡിവിഷൻ-പത്തനാപുരം താലൂക്ക്, പട്ടാഴി വില്ലേജ് അ പാകത 

-- പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2) ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2 -2019 -ാം തീയതിയിലെ എൽ. എ . 3-54647 -ാം നമ്പർ പരിപത്രം. 
(3) പട്ടാഴി വില്ലേജിൽ പന്തപ്ലാവ് തേരിയിൽ വല്യത്ത്പുത്തൻ വീട്ടിൽ ശ്രീ . മനോജ് കുമാർ സമർപ്പിച്ച അപേക്ഷ . 
(4) പത്തനാപുരം തഹശീൽദാരുടെ 22 - 7 - 2019 -ാം തീയതിയിലെ ബി6 - 4183/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടു വിച്ച 6- 3 - 2010 - ലെ വിജ്ഞാ പ ന ത്തിൽ 3 -ാം 
സൂചനയിൽ പേരുചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് 
വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവ്വ / - 6 - 3 - 2010 - ലെ 

- പുനർ 

പുനർ 
വില്ലേജ് റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
താലൂക്ക് ബ്ലോക്ക് സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന് 
പത്തനാപുരം പട്ടാഴി 32 / 9 (മുൻ Government Residential 8 ,000 
ബ്ലോക്ക് നമ്പർ- 04 സർവ്വേ 

Property 

Plot without 
- 580 / 5 Part ) | Re. 1 

Vehicular Access 


ശ്രീ . മനോജ് കുമാർ, 
വല്യത്ത്പുത്തൻവീട്, 
പന്തപ്ലാവ്തേരി, പട്ടാഴി 


നമ്പർ എഫ്- 4144/ 2017/എൽഡിസ്. 

2019 സെപ്റ്റംബർ 30. 
വിഷയം: - ഭൂമിയുടെ ന്യായ വില -പുനലൂർ സബ് ഡിവിഷൻ-പത്തനാപുരം താലൂക്ക്, പട്ടാഴി വില്ലേജ് അ പാകത 

- പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11 -2- 2019 -ാം തീയതിയിലെ എൽ. എ . 3 - 54647 / 19 -ാം നമ്പർ പരിപത്രം. 
(3 ) പട്ടാഴി വില്ലേ ജിൽ പന്ത പ്ലാവ് തേരി യിൽ ബജു വിലാ സ ത്തിൽ ശീമതി അ മ്മി ണി ക്കുട്ടി 

സമർപ്പിച്ച അപേക്ഷ . 


(4) പത്തനാപുരം തഹശീൽദാരുടെ 16 - 7 - 2019, 5 - 9 - 2019 എന്നീ തീയതികളിലെ ബി6 - 4816 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


236 


- ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാ പ ന ത്തിൽ 3 -ാം 
സൂചനയിൽ പേരുചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില രേഖപ്പെടുത്തി 
വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരംറിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
(2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


സർവ്വ/ - 6 - 3 - 2010 - ലെ 

- പുനർ പുനർ 
അപേക്ഷകയുടെ 

വില്ലേജ് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
പേരും 

താലൂക്ക് ബ്ലോക്ക് സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
മേൽവിലാസവും 

നമ്പർ നമ്പർ വിലയും 

(ആർ ഒന്നിന് 
ശ്രീമതി അമ്മിണിക്കുട്ടി, പത്തനാപുരം പട്ടാഴി 189/ 3 (മുൻ Government | Residential 3 9,000 
ബൈജു വിലാസം, ബ്ലോക്ക് നമ്പർ- 4 സർവ്വേ 

Property 

Plot with 
പന്തപ്ലാവ്സ്കേരി, 

221 /1 ) Re. 1 

Panchayath 
-- പന്തപ്ലാവ് പി . ഒ., പട്ടാഴി 

Road Access 


നമ്പർ എഫ് -1041 / 2018. 


2019 ഒക്ടോബർ 10. 


വിഷയം: ഭൂമിയുടെ ന്യായവില -പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, വെളിനല്ലൂർ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11- 2-2019 -ാം തീയതിയിലെ എൽ. എ .3-54647 -ാം നമ്പർ പരിപ്രതം. 
(3) വെളിനെല്ലൂർ വില്ലേജിൽ മീയ്യന മുറിയിൽ പെയ്ക്കുവിള വീട്ടിൽ ശ്രീ. മണിയൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 
| (4) കൊട്ടാരക്കര തഹശീൽദാരുടെ 26- 11 -2018, 18 -6 -2019 തീയതികളിലെ എഫ്1- 8546 /18 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച് 6 - 3 - 2010 - ലെ വിജ്ഞാ പ ന ത്തിൽ 3 -ാം 
സൂചനയിൽ പേരുചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് 
വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന (2) 
പകാ രമുള്ള നിർദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരി യായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവ്വ/ 6- 3- 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ് റീസർവെ വിജ്ഞാപനത്തിലെ - നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
താലൂക്ക് ബ്ലോക്ക് സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന്) 
കൊട്ടാരക്കര വെളിനല്ലൂർ 119 / 10 - 1-2 

Wet Land Garden Land 3 20,000 
ബ്ലോക്ക് നമ്പർ- 36 

? 3 ,750 

without 
Road Access 


ശ്രീ . മണിയൻപിള്ള, 
പൊയ്ക്കുവിളയിൽ വീട്, 
മീയ്യന പി . ഒ ., 
വെളിനല്ലൂർ. 


237 


നമ്പർ എഫ്-5880/ 2017/എൽഡിസ്. 


2019 ഒക്ടോബർ 18 . 


വിഷയം: ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ- കൊട്ടാരക്കര താലൂക്ക്, കൊട്ടാരക്കര വില്ലേജ് അപാകത 

- പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2) ബഹു . ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2- 2019 -ാം തീയതിയിലെ എൽ. എ . 3-54647 -ാം നമ്പർ പരിപ്രതം. 
(3) കൊട്ടാരക്കര വില്ലേജിൽ തൃക്കണ്ണമംഗൾ മുറിയിൽ പാലക്കോട്ട് വീട്ടിൽ ശ്രീ . ഗംഗാധരൻ നായർ & 

ശ്രീമതി സുജാത എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 14 - 10 - 2019 -ാം തീയതിയിലെ എഫ്1- 16531/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചു കൊണ്ട് സർക്കാർ പുറപ്പെടു വിച്ച 6- 3 - 2010 - ലെ വിജ്ഞാ പ ന ത്തിൽ 3 -ാം 
സൂചനയിൽ പേരുചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് 
വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
(2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 
ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് 
ബ്ലോക്ക് 
നമ്പർ 


- സർവ്വ / 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ വിലയും 

- ( ആർ ഒന്നിന്) 


245 / 27 


7 3 , 50 ,000 


കൊട്ടാരക്കര 
ബ്ലോക്ക് നമ്പർ- 22 


ശ്രീ . ഗംഗാധരൻ നായർ കൊട്ടാരക്കര 
& ശ്രീമതി സുജാത , 
- പാലക്കോട്ട് വീട്, 
തൃക്കണ്ണമംഗൽ, 

കൊട്ടാരക്കര. 


Wet Land 
3 1 , 20, 000 
Wet Land 
3 2,50,000 


Residentaial 
Plot with 

PWD 
Road Access 


245 / 28 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
പുനലൂർ. 


- (ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


PALAKKAD DISTRICT 


| FORM " A 


(See Rule 4 ) 
NOTIFICATION 


No. K - 814/ 2017 . 


3rd October 2019 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/ re -survey numbers of the Village and Taluk mentioned 
against each shall be as shown in column (11) thereof. 


238 


SCHEDULE 


District – Palakkad . 


Taluk — Ottappalam . 


Village — Sreekrishnapuram -2 . 


Desom — Mangalamkunnu . 


Re-sy. 


Sl. 
No. 


Sy. Sub 
No. Division Re-Sy. Re- Sy. 
No. 

Block No. 


Sub 
Division 


Name of 
Panchayath / Local Body 

Name & 
Municipality/ Panchayath / Number 
Corporation Municipality / of Ward 

Corporation 
(7) (8) (9) 


Classification 

by use 


Fair Value 

Re - fixed 
( Per Are ) 


se 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(10) 


(11) 


. 


. 


. 


65 


107 


4 


Panchayath 


Sreekrishna - 


. 


25 ,000 


puram 


Residential Plot 

with PWD 
road access 


Office of the Sub Collector, 
Ottappalam . 


(Sd.) 
Sub Collector, 


239 


